മുണ്ഡകോപനിഷത് 
അര്‍ത്ഥസഹിതം 


[നി 


ലി ന്‌; ലി നിമികുങിേര്‍ിട്ലുകട 7 
ടിക. റം. ര്‍ത്തി 


മുണ്ഡകോപനിഷത്‌ 
അര്‍ത്ഥസഹിതം 


1:-12001൦ 1ധീ11ട1൦ഠ 177 
൨(൧://നപ്ദലിചനലാഠഠ1ട.ഠളു 
ഠഗോധം 2010 


മുണ്ഡകോപനിഷത്‌ 


മുഖവുര 


സദ്ഗുരുവിന്റെ കാല്‍ക്കലിരുന്ന്‌ അഭ്യസിക്കപ്പെടുന്നതും ആത്മ 
സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ സമൂലം നശിപ്പിച്ച്‌ 
മോക്ഷ്പ്രാപ്തിയിലേക്ക്‌ നയിക്കുന്ന വിദ്യയാണ്‌ ബ്രഹ്മവിദ്യ 
അഥവാ ഉപനിഷത്ത്‌ എന്നാണ്‌ ശ്രീശങ്കരാചാര്യസ്വാമികള്‍ 
വ്യാഖ്യാനിച്ചിട്ടുള്ളത്‌. ഉപനിഷത്ത്‌ ഗ്രന്ഥത്തെ നാം ഓഈപചാരിക 
മായി ഉപനിഷത്ത്‌ എന്ന്‌ വിളിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തില്‍ 
(്രഹ്മവിദ്യയാണ്‌ ഉപനിഷത്ത്‌. 


അസഖ്യം ഉപനിഷത്തുക്കളുള്ളതില്‍ പത്തെണ്ണം മുഖ്യമായി 
കരുതപ്പെടുന്നു. അവയില്‍ ഒന്നാണ്‌ അഥര്‍വവേദാന്തര്‍ഗതമായ 
മുണ്ഡകോപനിഷത്ത്‌. ഛാന്ദോഗ്യം, ബൃഹദാരണ്യകം എന്നീ 
ബൃഹത്തായ ഉപനിഷത്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോള്‍ 
വളരെ ചെറുതാണെങ്കിലും ഉള്ളടക്കം കൊണ്ട്‌ ഈ ഉപനിഷത്ത്‌ 
അവയോട്‌ തോളോട്‌ തോള്‍ ചേര്‍ന്നു നില്ക്കുമെന്നതില്‍ 
സംശയമില്ല. വളരെ പ്രസിദ്ധമായ അനവധി മന്ത്രങ്ങള്‍ ഈ 
ഉപനിഷത്തിലുണ്ട്‌. ഇതിലെ “അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ 
എന്ന മ്രന്തം കേള്‍ക്കാത്തവരുണ്ടാവില്ല. "141 ൦ 1൨1൩0 1ഒന്നള 2൦ 
1൩0 എന്ന്‌ ആംഗലേയഭാഷയില്‍ ഒരു പ്രയോഗം തന്നെയുണ്ട്‌. 
ഒരു പക്ഷേ ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇതിനു സമാനമായ 
പ്രയോഗങ്ങളുണ്ടാകാം. 


പ്രണവമ്ന്ത്രത്തിനെ വില്ലായി സങ്കല്പിക്കുന്ന സുപ്രസിദ്ധമന്ത്രം 
ഈ ഉപനിഷത്തിന്റെ ഭാഗമാണ്‌. 


പ്രണവോ ധനുഃ ശാരോ ഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്ൃയതേ 
അപ്രമത്തേന വേദ്ധവ്യം ശരവത്‌ തന്മയോ ഭവേത്‌ (2.2.4) 


(കഴിഞ്ഞ മ്ര്രത്തില്‍ വര്‍ണ്ണിച്ച ദൃഷ്ടാന്തത്തില്‍) വില്ല്‌ പ്രണവവും, 
ശരം ആത്മാവും, അമ്പിന്‌ ലക്ഷ്യം ബ്രഹ്മവുമാണെന്ന്‌ പറയ 
പ്പെടുന്നു. (മോക്ഷാര്‍ഥി) യാതൊരു അശ്രദ്ധയും കൂടാതെ ആ 
്രഹ്മത്തെ പ്രണവമാകുന്ന ശരം കൊണ്ട്‌ പിളര്‍ക്കുകയും, അമ്പ്‌ 
ലക്ഷ്യത്തില്‍ തറച്ച്‌ അതിന്റെ ഭാഗമായിത്തീരുന്നതുപോലെ 
(്രഹ്മവുമായി തന്മയനാകുകയും ചെയ്യേണ്ടതാണ്‌. 


മുണ്ഡകോപനിഷത്‌ 


അതു കൂടാതെ ജീവത്മാവിനെയും, പരമാത്മാവിനെയും ഒരേ 
വൃക്ഷത്തിലിരിക്കുന്ന രണ്ടുപക്ഷികളായി വര്‍ണ്ണിക്കുന്ന മ്ര്രവും 
ഇതിലുള്ളതാണ്‌. 


ദ്വാ സുപര്‍ണാ സയുജാ സഖായാ 
സമാനം വൃക്ഷം പരിഷസ്വജാതേ 
തയോരന്യഃ പിപ്പുലം സ്വാദ്വത്ത്യ- 
നശ്നന്നനയ്യാ അഭിചാകശീതി (3.11) 


വളരെ അടുത്തു ബന്ധമുള്ള രണ്ടു പക്ഷികള്‍ ഒരേ വൃക്ഷത്തില്‍ 
ചേക്കേറിയിരിക്കുന്നു. അവയിലൊരു പക്ഷി രുചിയുള്ള പഴം 
ഭക്ഷിക്കുന്നു. രണ്ടാമത്തെ പക്ഷി ഒന്നും ഭക്ഷിക്കാതെ നോക്കിയിരി 
ക്കുന്നു. (ഈ പക്ഷികള്‍ ജീവാത്മാവും, പരമാത്മാവുമാണ്‌.. 


സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ 
അനീശയാ ശോചതി മുഹ്യമാനഃ 
ജുഷ്ടം യദാ പശ്യത്യന്യമീശ - 

മസ്യ മഹിമാനമിതി വീതശോകഃ (3.1.2) 


ഒരേ വൃക്ഷത്തിലിരിക്കുന്ന അവയിലൊന്ന്‌ (ജീവാത്മാവ്‌) 
അജ്ഞാനത്തില്‍ മഗ്നനായി മോഹത്തിന്‌ വശപ്പെട്ട്‌ തന്റെ 
അസ്വാതന്ത്ര്യത്തിനെക്കുറിച്ചോര്‍ത്ത്‌ ദുഃഖിക്കുന്നു. എന്നാല്‍ 
എപ്പോഴാണോ ജീവത്മാവ്‌ ആരാധ്യനായ രണ്ടാമനെ (ഈശനെ) 
കാണുകയും അവിടുത്തെ മഹിമയെ അറിയുകയും ചെയ്യുന്നത്‌ 
അപ്പോള്‍ അവന്‍ ദുഃഖമില്ലാത്തവനായിത്തീരുന്നു. 


ഇതിലെല്ലാമുപരി വേദത്തിലെ കര്‍മ്മകാണ്ഡത്തിനെ നിന്ദിക്കുന്ന 
അഥവാ അവയില്‍ പറഞ്ഞിരിക്കുന്ന യാഗാദികര്‍മ്മങ്ങളുടെ 
പരിമിതികളെ എടുത്തുപറയുന്ന മ്രത്രങ്ങളും ഈ ഉപനിഷത്തില്‍ 
നമുക്കു ദര്‍ശിക്കാം. “പ്ലുവാ ഹ്യേതേ അദൃഗ്മാ യജ്ഞരൂപാഃ” എന്ന്‌ 
ഇതില്‍ ജഷി ഉദ്ഘോഷിക്കുന്നു. യജ്ഞത്തിന്റെ ഫലമായി 
ലഭിക്കുന്ന സ്വര്‍ഗ്ഗാദി ലോകങ്ങള്‍ അനുഭവിക്കുവാന്‍ ഇച്ഛിക്കുന്ന 
വന്‍ ഒരിക്കലും മോക്ഷം നേടുന്നില്ല എന്നും യാത്രക്കാരനെ 
കടലില്‍ താഴ്ത്തുന്ന ഉറപ്പില്ലാത്ത തോണിയെപ്പോലെ ഈ കര്‍മ്മ 
ങ്ങള്‍ നമ്മെ സംസാരസാഗരത്തില്‍ മുക്കിത്താഴത്തുമെന്നും ജഷി 
വ്യക്തമാക്കുന്നു. “ജ്ഞാനാദേവ തു കൈവല്യം” ബ്രഹ്മജ്ഞാന 
ത്തിലൂടെ മാത്രമേ മോക്ഷപ്രാപ്തിയുണ്ടാകു എന്നതാണ്‌ ഈ 
ഉപനിഷത്ത്‌ നല്കുന്ന സന്ദേശം. 


മുണ്ഡകോപനിഷത്‌ 


ഇങ്ങനെ എല്ലാം കൊണ്ടും ഉപനിഷത്സാഹിത്യത്തിന്റെ ഒരു ഉത്തമ 
നിദര്‍ശനമാണ്‌ “മുണ്ഡകോപനിഷത്ത്‌” എന്ന്‌ നിസ്സംശയം പറയാം. 
ഈ പുസ്തകത്തിന്റെ പരിഭാഷയിലോ, ടൈപ്പിങ്ങിലോ എന്തെ 
ങ്കിലും പിഴവുകള്‍ വന്നിട്ടുണ്ടെങ്കില്‍ അതെല്ലാം അഭിജ്ഞരായ 
വായനക്കാര്‍ ചൂണ്ടിക്കാണിക്കണമെന്ന്‌ അപേക്ഷിച്ചുകൊണ്ട്‌ ഈ 
എളിയ ഉപഹാരം എല്ലാ സഹൃദയരായ എല്ലാ വായനക്കാര്‍ക്കു 
മായി സമര്‍പ്പിക്കുന്നു. 


പരിഭാഷകന്‍ 


മുണ്ഡകോപനിഷത്‌ 


മുണ്ഡകോപനിഷത്‌ 


ശാന്തിപാഠം 


ഓം ഭഗ്രം കര്‍ണേഭിഃ ശ്രുണുയാമ ദേവാഃ 
ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ 
സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനുഭിര്‍ 
വ്യശേമ ദേവഹിതം യദായുഃ 


സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ 
സ്വസ്തി നഃ പുഷാ വിശ്വവേദാഃ 
സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബൃഹസ്പതിര്‍ദധാതു 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


അല്ലയോ ദേവന്മാരേ! ഞങ്ങള്‍ ചെവികളിലൂടെ നല്ലതു കേള്‍ക്കട്ടെ. 
യജ്ഞം ചെയ്യു ന്നവരായ ഞങ്ങള്‍ കണ്ണുകള്‍ കൊണ്ട്‌ നല്ലതു 
കാണട്ടെ. ഉറച്ച അവയവങ്ങളോടെയും ശരീരങ്ങ ളോടെയും 
ഞങ്ങള്‍ ദേവന്മാര്‍ക്ക്‌ ഹിതമായതു ചെയ്തും, സ്തുതിച്ചും 
ആയുഷ്കാലം മുഴുവന്‍ കഴിയട്ടെ. മഹായശസ്ധിയായ ഇന്ദ്രനും, 
സര്‍വജ്ഞനായ പുഷാവും, ക്ലേശങ്ങളില്‍ നിന്ന്‌ രക്ഷിക്കുന്ന 
താര്‍ക്ഷ്യനും, ബൃഹസ്പതിയും ഞങ്ങള്‍ക്ക്‌ നന്മ വരുത്തട്ടെ. 
ത്രിവിധശാന്തി ഞങ്ങള്‍ക്കുണ്ടാകട്ടെ! 


മുണ്ഡകോപനിഷത്‌ 


ഓം ബ്രഹ്മണേ നമഃ 


(ര്രഥമമുണ്ഡകേ 
പ്രഥമദഃ ഖണ്ഡഃ 
ഒന്നാം മുണ്ഡകം, ഒന്നാം ഖണ്ഡം 


ഓം ബ്രഹ്മാ ദേവാനാം പ്രഥമഃ3 സംബഭുവ 
വിശ്വസ്യ കർതാ ഭുവനസ്യ ഗോപ്താ 
സ ബ്രഹ്മവിദ്യഠാം സര്‍വവിദ്യാപ്രതിഷ്ഠാ - 
മ്ഥര്‍വായ ജ്യേഷ്ഠപുത്രായ പ്രാഹ 1 


ലോകത്തിന്റെ സ്രഷ്ടാവും, രക്ഷിതാവുമായ ബ്രഹ്മാവ്‌ എല്ലാ 
ദേവന്മാര്‍ക്കും മുന്‍പായി ഉണ്ടായി. അദ്ദേഹം സകലവിദ്യ 
കളുടെയും അധിഷ്ഠാനമായ ബ്രഹ്മവിദ്യയെ തന്റെ മൂത്തപുത്ര 
നായ അഥര്‍വന്‌ ഉപദേശിച്ചു. 


അഥര്‍വണേ യാം പ്രവദേത ബ്രഹ്മാ - 

ഥര്‍വാ താം പുരോവാചാംഗിരേ ബ്രഹ്മവിദ്യാം 
സ ഭാരദ്വാജായ സത്യവാഹായ പ്രാഹ 
ഭാരദ്വാജോംഗിരസേ പരാവരാം 2 


(്രഹ്മാവ്‌ അഥര്‍വന്‌ ഉപദേശിച്ചു ആ ബ്രഹ്മവിദ്യയെ അദ്ദേഹം 
അംഗിരന്‌ ഉപദേശിച്ചു. അദ്ദേഹം ആ വിദ്യയെ ഭരദ്വാജഗോത്ര 
ക്കാരനായ സത്യവാഹന്‌ ഉപദേശിച്ചു. സത്യവാഹന്‍ (ഭാരദ്വാജന്‍) 
അത്‌ പരമ്പരാപ്രാപ്തമായ ആ വിദ്യയെ അംഗിരസ്സിന്‌ ഉപദേശിച്ചു. 


ശൌനകോ ഹ വൈ മഹാശാലോംഗിരസം 
വിധിവദുപസന്നഃ പ്ര്പച്ഛ്‌ 

കസ്മിന്നു ഭഗവോ വിജ്ഞാതേ 

സർവമിദം വിജ്ഞാതം ഭവതീതി 3 


ഒരു വലിയ ഗുൃഹസ്ഥനായിരുന്ന ശൌനകന്‍ അംഗിരസ്സ്‌ 
മഹര്‍ഷിയെ യഥാവിധി സമീപിച്ച്‌ ഇപ്രകാരം ചോദിച്ചു, “അല്ലയോ 


6 


മുണ്ഡകോപനിഷത്‌ 


ഭഗവന്‍! ഏതിനെ അറിഞ്ഞാലാണ്‌ ഒരുവന്‍ ഇതിനെയെല്ലാം (ഈ 
ജഗത്തിനെ) അറിയുന്നത്‌”. 


തസ്മൈ സ ഹോവാച 
ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി ഹ സ്മ 
യദ്ബ്രഹ്മവിദോ വദന്തി പരാ ചൈവാപരാ ച 4 


അംഗിരസ്സ്‌ മഹര്‍ഷി ശനകനോട്‌ പറഞ്ഞു: രണ്ട്‌ വിദ്യകളെ 
അറിയേണ്ടതുണ്ടെന്ന്‌ ബ്രഹ്മജ്ഞാനികള്‍ പറയുന്നു. അവയില്‍ 
ഒന്ന്‌ പരാവിദ്യയും (ഉയര്‍ന്ന അറിവി, രണ്ടാമത്‌ അപരാ 
വിദ്യയുമാണ്‌ (താഴ്‌ന്ന അറിവി. 


തത്രാപരാ ജഗ്വേദോ യജുര്‍വേദഃ 
സാമവേദോഥര്‍വവേദഃ 

ശിക്ഷാ കല്പോ വ്യാകരണം 
നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി 
അഥ പരാ യയാ തദക്ഷരമധിഗമ്യതേ 5 


ജഗ്വേദം, യജുര്‍വേദം, സാമവേദം, അഥര്‍വവേദം, ശിക്ഷാ, കല്പം, 
വ്യാകരണം, നിരുക്തം, ഛന്ദസ്‌, ജ്യോതിഷം തുടങ്ങിയവ അപരാ 
വിദ്യയില്‍പെടുന്നു. പിന്നീട്‌, യാതൊന്നിനാല്‍ നാശമില്ലാത്ത 
്രഹ്മം അറിയപ്പെടുന്നുവോ അതാണ്‌ പരാവിദ്യ. 


യത്തദദ്രേശ്ൃമ്രഗാഹ്ൃയമഗോത്രമവര്‍ണ്‌ 
മചക്ഷുഃശ്രോത്രം തദപാണിപാദം. 

നിത്യം വിഭും സര്‍വഗതം സുസൂക്ഷ്മം 
തദവ്യയം യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ 6 


കണ്ണുകള്‍ക്ക്‌ ദൃശ്യമല്ലാത്തവനും, ഗ്രഹിക്കപ്പെടാത്തവനും, ഗോത്ര 
മോ വര്‍ണ്ണമോ ഇല്ലാത്തവനും, കണ്ണും കാതും കയ്യും കാലും 
ഇല്ലാത്തവനും, നിത്യനും, സര്‍വ്വശക്തനും, സര്‍വ വ്യാപിയും, 
അതിസൂുക്ഷ്മനും, മാറ്റമില്ലാത്തവനുമായി യാതൊരു വനുണ്ടോ 


മുണ്ഡകോപനിഷത്‌ 


ആ ബ്രഹ്മത്തെ ജ്ഞാനികള്‍ ഈ ജഗത്തിന്‌ കാരണമായി 
അറിയുന്നു. 


യഥോര്‍ണനാഭിഃ സൃജതേ ഗൃഹ്ണതേ ച 
യഥാ പൃഥിവ്യാമോഷധയഃ സംഭവന്തി 
യഥാ സതഃ പുരുഷാത്‌ കേശലോമാനി 
തഥാക്ഷരാത്‌ സംഭവതീഹ വിശ്വം 7 


എപ്രകാരം എട്ടുകാലി (തന്നില്‍ നിന്നുതന്നെയെടുത്ത നൂലു 
കൊണ്ട്‌ വല) സുഷ്ടിക്കുകയും, പിന്നീട്‌ തിരിച്ചെടുക്കുകയും 
ചെയ്യുന്നുവോ, എപ്രകാരം ഭൂമിയില്‍ ചെടികള്‍ മുളയ്ക്കുന്നുവോ, 
എപ്രകാരം ജീവനോടെയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തില്‍ 
നിന്ന്‌ മുടിയും, രോമങ്ങളും ഉണ്ടാകുന്നുവോ അതുപോലെ 
അവിനാശിയായ ബ്രഹ്മത്തില്‍ നിന്ന്‌ ഈ ജഗത്ത്‌ ഉദ്ഭവിക്കുന്നു. 


തപസാ ചീയതേ ബ്രഹ്മ 
തതോന്നമഭിജായതേ 

അന്നാത്‌ പ്രാണോ മനഃ സത്യം 
ലോകാഃ കർമസു ചാമൃതം 8 


തപസ്സ്‌ കൊണ്ട്‌ (ഏകാഗ്രമായ ധ്യാനം കൊണ്ട്‌?) ബ്രഹ്മം വളരുന്നു. 
അതില്‍ നിന്ന്‌ അന്നം ഉണ്ടാകുന്നു. അന്നത്തില്‍ നിന്ന്‌ പ്രാണനും, 
മനസ്സും, പഞ്ചഭൂതങ്ങളും, ജഗത്തും, ഒരു അന്തവുമില്ലാത്ത കര്‍മ 
വും, കര്‍മഫലവുമുണ്ടാകുന്നു. 


യഃ സര്‍വജ്ഞഃ സര്‍വവിദ്യസ്യ ജഞാനമയം തപഃ 
തസ്മാദേതദ്ബ്രഹ്മ നാമ രൂപമന്നം ച ജായതേ 9 


സാമാന്യമായും, വിശേഷിച്ചും എല്ലാം അറിയുന്നവനും, ജ്ഞാന 
മാകുന്ന തപസ്സുള്ളവനുമായ അവനില്‍ നിന്ന്‌ ജഗത്കര്‍ത്താവായ 
(്രഹ്മാവും, നാമരുപങ്ങളും അന്നവും ഉണ്ടാകുന്നു. 


ഇതി മുണ്ഡകോപനിഷദി പ്രഥമമുണ്ഡകേ പ്രഥമഃ ഖണ്ഡഃ 
മുണ്ഡകോപനിഷത്തിലെ ഒന്നാം മുണ്ഡകത്തിലെ ഒന്നാം ഖണ്ഡം സമാപിച്ചു. 


മുണ്ഡകോപനിഷത്‌ 


പ്രഥമമുണ്ഡകേ 
ദ്വിതീയാ ഖണ്ഡഃ 
ഒന്നാം മുണ്ഡകം, രണ്ടാം ഖണ്ഡം 


തദേതത്‌ സത്യം 

മന്ത്രേഷു കര്‍മാണി കവയോ യാന്യപശ്യം- 
സ്താനി ത്രേതായാം ബഹുധാ സന്തതാനി 
താന്യാചരഥ നിയതം സത്യകാമാ 

ഏഷ വഃ പന്ഥാഃ സുകൃതസ്യ ലോകേ 1 


ജഷിമാര്‍ വേദമന്ത്രങ്ങളില്‍ ദര്‍ശിച്ച യജ്ഞാദികര്‍മങ്ങള്‍ എല്ലാം 
തന്നെ സത്യമാണ്‌. മൂന്നു വേദങ്ങളില്‍ അവ വിശദമായി വിവരിക്ക 
പ്പെട്ടിരിക്കുന്നു. അല്ലയോ സത്യാന്വേഷികളെ! ഈ കര്‍മ്മങ്ങളെ 
എപ്പോഴും അനുഷ്ഠിക്കു. ഈ കര്‍മ്മങ്ങളാണ്‌ നിങ്ങള്‍ക്ക്‌ പുണ്യ 
ലോകത്തിലേയ്ക്കുള്ള പാത. 


യദാ ലേലായതേ ഹ്യര്‍ചിഃ സമിദ്ധേ ഹവ്യവാഹനേ 
തദാജ്യഭാഗാവന്തരേണാഹുതീഃ പ്രതിപാദയേത്‌ 2 


നന്നായി ജ്വലിക്കപ്പെട്ട (അഗ്നിഹോത്രത്തിലെ) അഗ്നിയിലെ ജ്വാല 
ആളിക്കത്തുമ്പോള്‍, ആജ്യഭാഗങ്ങളുടെ മധ്യത്തില്‍ ആഹുതികള്‍ 
അര്‍പിക്കേണ്ടതാണ്‌. 


(അഗ്നിഹോത്രത്തിലെ ഭാഗമായ ദര്‍ശപൂര്‍ണമാസയജ്ഞങ്ങളില്‍ 
കുണ്ഡത്തിന്റെ വടക്കേയറ്റത്ത്‌ “അഗ്നയേ സ്വാഹാ” എന്നും, 
തെക്കേയറ്റത്ത്‌ “സോമായ സ്വാഹാ” എന്നും ഉള്ള മന്ത്രത്തോടെ 
ആജ്യാഹുതി ചെയ്യണം. അവയെ ആജ്യഭാഗങ്ങളെന്ന്‌ പറയുന്നു. 


അവയുടെ മധ്യഭാഗത്തെ ആവാപസ്ഥാനമെന്ന്‌ പറയും. 
അവിടെയാണ്‌ ആഹുതികളെ അര്‍പ്പിക്കേണ്ടത്‌). 


യസ്യാഗ്നിഹോത്രമദര്‍ശമപൌര്‍ണമാസം 
അചാതുര്‍മാസ്യമനാഗ്രയണമതിഥിവര്‍ജിതം ച 


മുണ്ഡകോപനിഷത്‌ 


അഹുതമവൈശ്വദേവമവിധിനാ ഹുതം 

ആസപ്തമാംസ്തസ്യ ലോകാന്‍ ഹിനസ്തി 3 
യാതൊരുവന്റെ അഗ്നിഹോത്രം ദര്‍ശം, പൌര്‍ണമാസം, 
ചാതുൂര്‍മാസ്യം, ആഗ്രയണം, അതിഥിപൂജനം, ഹോമം, വൈശ്വ 
ദേവം എന്നിവ കൂടാതെയും, വിധിയാം വണ്ണം അനുഷ്ഠിക്കപ്പെട്ട 
തുമല്ലെങ്കില്‍ അത്‌ അയാളുടെ ഏഴു ലോകങ്ങളെ നശിപ്പിക്കുന്നു. 


(മേല്‍ പറഞ്ഞ ഏഴു കര്‍മ്മങ്ങള്‍ അഗ്നിഹോത്രിയ്ക്ക്‌ ഒഴിച്ചു 
കൂടാന്‍ പാടില്ലാത്തവയാണ്‌. ഈ കര്‍മ്മങ്ങളും അഗ്നിഹോത്രവും 
യഥാവിധി അനുഷ്ഠിച്ചില്ലെങ്കില്‍ അയാള്‍ മരണാനന്തരം ഏഴു 
ഉയര്‍ന്ന ലോകങ്ങളെ ഒന്നിനെയും പ്രാപിക്കുന്നില്ല). 


കാലീ കരാലീ ച മനോജവാ ച 
സുലോഹിതാ യാ ച സുധുമ്രവര്‍ണാ 
സ്ഫുലിങ്ഗിനീ വിശ്വരുചീ ച ദേവീ 
ലേലായമാനാ ഇതി സപ്ത ജിഹ്വാഃ 4 


അഗ്നിയുടെ ആളിക്കത്തുന്ന ഏഴു നാവുകള്‍ കാളീ (കറുത്ത 
വൾ, കരാളീ (ഘോരയായവള്‍), മനോജവാ (മനസ്സിനെപ്പോലെ 
വേഗതയുള്ളവള്‍?, സുലോഹിതാ (കടും ചുവപ്പു നിറമുള്ളവള്‍), 
സുധൂര്മവര്‍ണ്ണാ (കടുത്ത പുകയുടെ നിറമുള്ളവള്‍;, 
സ്ഫുലിംഗിനീ (തിളങ്ങുന്നവള്‍), വിശ്വരുചീ ദേവീ (സകല 
നിറങ്ങളോടെയും പ്രകാശിക്കുന്നവള്‍) എന്നിവയാണ്‌. 


ഏതേഷു യശ്ചരതേ ക്രാജമാനേഷു 
യഥാകാലം ചാഹുതയോ ഹ്യാദദായന്‍ 
തം നയന്ത്യേതാഃ സുര്യസ്യ രശ്മയോ 
യ്ര്ര ദേവാനാം പതിരേകോധിവാസഃ 5 


അഗ്നിയുടെ ഈ ജിഹ്വകള്‍ ഉദ്ദീപ്തങ്ങളായിരിക്കുമ്പോള്‍ 
യഥാസമയം ആഹുതികളെ അര്‍പ്പിച്ചുകൊണ്ട്‌ അഗ്നിഹോത്രം 
അനുഷ്ഠിക്കുന്നവനെ ഈ ആഹുതികള്‍ സൂര്യരശ്മികളിലൂടെ 
ദേവന്മാരുടെ ഏകാധിപതിയായ ഇന്ദ്രന്റെ ലോകത്തിലേയ്ക്ക്‌ 


10 


മുണ്ഡകോപനിഷത്‌ 


നയിക്കുന്നു (മരണാനന്തരം ഈ ആഹുതികള്‍ അയാളെ 
സ്വര്‍ഗത്തിലേയ്ക്ക്‌ നയിക്കുന്നു എന്ന്‌ താത്പര്യം) 


ഏഹേൃഹീതി തമാഹുതയഃ സുവര്‍ചസഃ 
സൂര്യസ്യ രശ്മിഭിര്‍യജമാനം വഹന്തി 
പ്രിയാം വാചമഭിവദന്തദ്യായചയന്ത്യ 

ഏഷ വഃ പുണ്യഃ സുകൃതോ ബ്രഹ്മലോകഃ 6 


% 


ഉജ്വലങ്ങളായ ഈ ആഹുതികള്‍ വരു, വരൂ എന്നു 
പറഞ്ഞുകൊണ്ട്‌ യജമാനനോട്‌ (അഗ്നിഹോത്രം യഥാവിധി 
അനുഷ്ഠിച്ചവനോട്‌) ആദരവോടെ “അങ്ങയുടെ സുകൃതത്തിന്റെ 
ഫലമായാണ്‌ അങ്ങ്‌ ഈ പബ്രഹ്മലോകത്തിലെത്തിയിരിക്കുന്നത്‌* 
എന്നിങ്ങനെയുള്ള പ്രിയമായ വാക്കുകള്‍ പറഞ്ഞുകൊണ്ട്‌ 
സൂര്യരശ്മികളിലൂടെ വഹിച്ചുകൊണ്ടുപോകുന്നു. 


പ്ലവാ ഹതേ അദ്ൃഡ്മാ യജ്ഞരുപാ 
അഷ്ടാദശോക്തമവരം യേഷു കര്‍മ 
ഏതച്ച്രേയോ യേഭിനന്ദന്തി മുഡ്ാ 
ജരാമൃത്യും തേ പുനരേവാപി യന്തി 7 


പതിനെട്ട്‌ ഘടകങ്ങളോടുകൂടിയതും (പതിനാറു ജ്ടത്വിക്കുകളും, 
യജമാനനും, പത്നിയുമാണ്‌ പതിനെട്ട്‌ ഘടകങ്ങള്‍), നികൃഷ്ടമായ 
കര്‍മ്മങ്ങളൊടുകൂടിയതുമായ യജ്ഞങ്ങളാകുന്ന ഈ തോണികള്‍ 
എളുപ്പം തകരുന്നവയാണ്‌. ഈ യജ്ഞത്തെ ശ്രേഷ്ഠമെന്ന്‌ 
പ്രശംസിക്കുന്ന മൂഡന്മാര്‍ വീണ്ടും ജരാമൃത്യുക്കളെ 
പ്രാപിക്കുകതന്നെ ചെയ്യുന്നു. 


(യജ്ഞഫലം ശാശ്വതമല്ലാത്തതുകൊണ്ടാണ്‌ അവയെ അദൃഡഃ 
മെന്നും, നികൃഷ്ടമെന്നും പറയുന്നത്‌). 


അവിദ്യായാമന്തരേ വര്‍തമാനാഃ 

സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ 
ജംഘന്യമാനാഃ പരിയന്തി മൂഡ്മാ 
അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ 8 


11 


മുണ്ഡകോപനിഷത്‌ 


അജ്ഞാനത്തില്‍ മഗ്നരായവരും, എന്നാല്‍ സ്വയം 
പണ്ഡിതന്മാരും, ധീരന്മാരും ആണെന്ന്‌ കരുതുന്നവരുമായ 
മൂഡ്ജന്മാര്‍ വീണ്ടും വീണ്ടും ക്ലേശമനുഭവിച്ചുകൊണ്ട്‌ അന്ധനാല്‍ 
നയിക്കപ്പെടുന്ന അന്ധന്മാരെന്ന പോലെ ചുറ്റിത്തിരിയുന്നു 
(ജനനമരണച്ച്രമായ സംസാരത്തില്‍ വീണ്ടും വീണ്ടും 
വന്നുകൊണ്ടിരിക്കുന്നു എന്നര്‍ഥം). 


അവിദ്യായം ബഹുധാ വര്‍തമാനാ 

വയം കൃതാര്‍ഥാ ഇത്യഭിമന്യന്തി ബാലാഃ 
യത്‌ കര്‍മിണോ ന പ്രവേദയന്തി രാഗാത്‌ 
തേനാതുരാഃ ക്ഷീണലോകാശ്ച്യവന്തേ 9 


പലവിധത്തില്‍ അജ്ഞാനത്തില്‍ കഴിയുന്നവരും, തങ്ങള്‍ 
കൃതാര്‍ഥരാണെന്ന്‌ (ജീവിതലക്ഷ്യം നേടിയവരാണെന്ന്‌) സ്വയം 
അഭിമാനിക്കുന്നവരും മൂഡഃന്മാരുമായ കര്‍മികള്‍ 


(യജ്ഞമനുഷ്ഠിക്കുന്നവര്‍) ആസക്തി ഹേതുവായി (സ്വര്‍ഗ്ലാദി 
ലോകങ്ങളിലെ ഭോഗാനുഭവങ്ങളില്‍ ആസക്തരായി) ജ്ഞാനം 
നേടാതിരിക്കുകയും, പുണ്യം ക്ഷീണിക്കുമ്പോള്‍ ദുഃഖിതരായി 
സ്വര്‍ഗ്ലാദിലോകങ്ങളില്‍ നിന്ന്‌ പതിക്കുകയും ചെയ്യുന്നു. 


ഇഷ്ടാപൂര്‍തം മന്യമാനാ വരിഷ്ഠം 
നാന്യച്രേയോ വേദയന്തേ പ്രമൂഡ്മാഃ 
നാകസ്യ പൃഷ്ഠേ തേ സുകൃതേനുഭൂത്വ 
ഇമം ലോകം ഹീനതരം വാ വിശന്തി 10 


ഇഷ്ടം, പൂര്‍ത്തം എന്നിവയെ ഏറ്റവും ശ്രേഷ്ടമെന്ന്‌ കരുതുന്ന 
മൂഡഃന്മാര്‍ അതിലും ശ്രേയമായി ഒന്നിനെയും അറിയുന്നില്ല. അവര്‍ 
(മേല്‍പറഞ്ഞ കര്‍മ്മങ്ങളുടെ ഫലമായ പുണ്യം ഹേതുവായി) 
സ്വര്‍ഗ്ഗലോകത്തിന്റെ ഉച്ചസ്ഥാനത്ത്‌ സുകൃതഫലങ്ങളെ 
(സ്വര്‍ഗ്ലീയഭോഗങ്ങളെ?) അനുഭവിച്ചശേഷം (പുണ്യം 
അവസാനിക്കുമ്പോള്‍) ഈ ലോകത്തിലേയ്ക്കോ ഇതിലും 
ഹീനമായ മറ്റു ലോകങ്ങളിലേയ്ക്കോ പ്രവേശിക്കുന്നു. 


12 


മുണ്ഡകോപനിഷത്‌ 


(അഗ്നിഹോത്രം, തപസ്സ്‌, സത്യം, വേദാദ്ധ്യയനം, അദ്ധ്യാപനം, 
ആതിഥ്യം, തുടങ്ങിയ വേദോക്തകര്‍മങ്ങളുടെ അനുഷ്ഠാനമാണ്‌ 
ഇഷ്ടം; പരോപകാരാര്‍ഥം കിണര്‍, കുളം, ക്ഷേത്രങ്ങള്‍, 
ഉദ്യാനങ്ങള്‍ എന്നിവയെ നിര്‍മ്മിക്കുക, അന്നദാനം ചെയ്യുക എന്നീ 
സ്മാര്‍ത്തകര്‍മ്മാനുഷ്ഠാനമാണ്‌ പൂര്‍ത്തം. ഇതിനെ രണ്ടിനെയും 
ചേര്‍ത്ത്‌ ഇഷ്ടാപൂര്‍ത്തം എന്നു പറയുന്നു). 


തപദഃശ്രദ്ധേ യേ ഹ്യുപവസന്ത്യരണ്യേ 
ശാന്താ വിദ്വാംസോ ഭൈക്ഷ്യചര്യാം ചരന്തഃ 
സൂര്യദ്വാരേണ തേ വിരജാഃ പ്രയാന്തി 
യ്രതാമൃതഃ സ പുരുഷോ ഹ്യവ്യയാത്മാ 11 


ശാന്തമനസ്്‌കരായ വിദ്വാന്മാര്‍ ഭിക്ഷാന്നം മാത്രം വനത്തില്‍ 
വസിച്ചിട്ട്‌ തപസ്സും, ശ്രദ്ധയും ആചരിച്ചിട്ട്‌ മനോമാലിന്യങ്ങളെ 
യകറ്റി സൂര്യമാര്‍ഗത്തിലൂടെ (ദേവയാനത്തിലൂടെ) അമൃതനും, 
അവ്യയനുമായ പുരുഷന്റെ ലോകത്തില്‍ (രബഹ്മലോകത്തില്‍) 
എത്തിച്ചേരുന്നു. 


(മരണാനന്തരം ജീവന്മാര്‍ ദേവയാനം, പിതൃയാനം എന്നീ രണ്ടു 
മാര്‍ഗ്ഗങ്ങളിലൊന്നിലൂടെ ചരിച്ച്‌ അവരുടെ സുകൃതത്തിന്‌ 
അനുരൂപമായ ഉയര്‍ന്നലോകങ്ങളിലെത്തിച്ചേരുന്നു എന്ന്‌ ശ്രുതി 
പറയുന്നു). 


പരീക്ഷ്യ ലോകാന്‍ കര്‍മചിതാന്‍ ബ്രഹ്മണോ 
നിര്‍വേദമായാന്നാസ്ത്യകൃതഃ കൃതേന 
തദ്വിജ്ഞാനാര്‍ഥം സ ഗുരുമേവാഭിഗച്ചേത്‌ 
സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം 12 


കര്‍മ്മങ്ങളിലൂടെ നേടിയെടുക്കാവുന്ന ലോകങ്ങളെ അപഗ്രഥിച്ച്‌ 
അവ (അനിത്യമാണെന്ന്‌) അറിഞ്ഞിട്ട്‌ ബ്രാഹ്മണന്‍ (മോക്ഷാര്‍ഥി) 
ആ ലോകങ്ങളോടുള്ള ആസക്തി കൈവെടിയണം. (എന്തെന്നാല്‍?) 
ജനനമരണരഹിതമായ ആത്മാവിനെ കര്‍മ്മങ്ങളിലൂടെ 
നേടുവാനാകില്ലു. അതിനെ (ആ ആത്മാവിനെ) അറിയുന്നതിനായി 
മോക്ഷാര്‍ഥി യജ്ഞത്തിനാവശ്യമായ വിറകും കൈയ്യിലേന്തി 


13 


മുണ്ഡകോപനിഷത്‌ 


വേദജ്ഞനും, ര്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെത്തന്നെ 
സമീപിക്കേണ്ടതാണ്‌. 


(പുണൃകര്‍മാനുഷ്ഠാനത്തിലൂടെ എത്തിച്ചേരുന്ന പുണ്യലോകങ്ങ 
ളെല്ലാം ഒരു ജീവന അവന്റെ പുണ്യം ഒടുങ്ങുന്നതുവരെ മാത്രമേ 
അനുഭവിക്കുവാന്‍ കഴിയുകയുള്ളു. മോക്ഷം അപരിമിതമാകയാല്‍ 
അതിനെ പരിമിതമായ കര്‍മ്മങ്ങളുടെ ഫലമായി നേടുവാന്‍ 
സാധ്യവുമല്ല. അതുകൊണ്ട്‌ ഒരു യോഗ്യനായ ഗുരുവിനെ 
സമീപിച്ച്‌ ബ്രഹ്മവിദ്യ അഭ്യസിക്കുക മാത്രമേ മോക്ഷാര്‍ഥിയ്ക്ക്‌ 
ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന്‌ താത്പര്യം). 


തസ്മൈ സ വിദ്വാനുപസന്നായ സമ്യക്‌ 
പ്രശാന്തചിത്തായ ശമാമ്പിതായ 
യേനാക്ഷരം പുരുഷം വേദ സത്യം 
പ്രോവാച താം തത്ത്വതോ ബ്രഹ്മവിദ്യാം 13 


ജ്ഞാനിയായ ആ ഗുരു തന്നെ വിധിപ്രകാരം സമീപിച്ചവനും, 
പ്രശാന്തചിത്തനും, ആത്മസംയമനമുള്ളവനുമായ ശിഷ്യന്‌ 
യാതൊരു യാതൊരു ജ്ഞാനത്തിലൂടെ സത്യസ്വരൂപനും 
അവിനാശിയുമായ പുരുഷനെ (ആത്മാവിനെ) അറിയുന്നുവോ ആ 
്രഹ്മവിദ്യയെ അതിന്റെ യഥാര്‍ഥ രൂപത്തില്‍ ഉപദേശിക്കേ 
ണ്ടതാണ്‌. 


ഇതി മുണ്ഡകോപനിഷദി പ്രഥമമുണ്ഡകേ ദ്വിതീയഃ ഖണ്ഡഃ 
മുണ്ഡകോപനിഷത്തിലെ ഒന്നാം മുണ്ഡകത്തിലെ രണ്ടാം ഖണ്ഡം സമാപിച്ചു. 


14. 


മുണ്ഡകോപനിഷത്‌ 


ദ്വിതീയ മുണ്ഡകേ 
പ്രഥമഃ ഖണ്ഡഃ 
രണ്ടാം മുണ്ഡകം, ഒന്നാം ഖണ്ഡം 


തദേതത്‌ സത്യം 

യഥാ സുദീപ്താത്‌ പാവകാദ്ധിസ്ഫുലിങ്ഗാഃ 
സഹസ്രശഃ പ്രഭവന്തേ സരുപാഃ 
തഥാക്ഷരാദ്വിവിധാഃ സോമ്യ ഭാവാഃ 
പ്രജായന്തേ തത്ര ചൈവാപി യന്തി 1 


അല്ലയോ സമയ! ഇത്‌ സത്യമാണ്‌. എപ്രകാരം അതിയായി 
ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയില്‍ നിന്ന്‌ രൂപസാദൃശ്യമുള്ള 
അനേകം സ്ഫുലിംഗങ്ങള്‍ ഉദ്ഭവിക്കുന്നുവോ, അപ്രകാരം 
അക്ഷരത്തില്‍ നിന്ന്‌ (അവിനാശിയായ ബ്രഹ്മത്തില്‍ നിന്ന്‌) വിവിധ 
ഭൂതങ്ങള്‍ ഉദ്ഭവിക്കുകയും വീണ്ടും അതില്‍ തന്നെ ലയിക്കുകയും 
ചെയ്യുന്നു. 


ദിവ്യാ ഹൃമൂര്‍തഃ പുരുഷഃ സ ബാഹ്യാഭ്യന്തരോ ഹ്യജഃ 
അപ്രാണോ ഹ്യമനാഃ ശുഭ്രോ ഹൃക്ഷരാത്‌ പരതഃ പരഃ 2 


സ്വയം പ്രകാശിക്കുന്നവനും, നിരാകാരനും, ശുദ്ധനുമായ 
പുരുഷന്‍ (കഴിഞ്ഞ മന്ത്രത്തില്‍ വിവരിച്ച അക്ഷരപ്രഹ്മം) 
സകലതിന്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. മനസ്സും, 
പ്രാണനുമില്ലാത്ത ആ പുരുഷന്‍ ജഗത്കാരണമായ മായയെയും 
അതിവര്‍ത്തിക്കുന്നു. 


(കഴിഞ്ഞ മന്ത്രത്തില്‍ അക്ഷരം എന്ന ശബ്ദം അവിനാശിയായ 
ര്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. എന്നാല്‍ ഈ മന്ത്രത്തില്‍ അക്ഷരം 
എന്ന ശബ്ദം മായയെയും സൂചിപ്പിക്കുന്നു). 


ഏതസ്മാജ്ജായതേ പ്രണോ മനഃ സര്‍വേന്ദ്രിയാണി ച 
ഖം വായുര്‍ജദ്യാതിരാപഃ പൃഥിവീ വിശ്വസ്യ ധാരിണീ 3 


15 


മുണ്ഡകോപനിഷത്‌ 


ഈ പുരുഷനില്‍ നിന്ന്‌ പ്രാണനും, മനസ്സും, എല്ലാ ഇന്ദ്രിയങ്ങളും, 
ആകാശവും, വായുവും, അഗ്നിയും, ജലവും, വിശ്വാധാരയായ 
പൃഥ്വിയും ഉദ്ഭവിക്കുന്നു. 


(നിര്‍ഗുണനും നിരാകാരനുമായ പുരുഷനില്‍ നിന്ന്‌ സഗുണവും 
സാകാരവുമായ ഭൂതങ്ങളും, മറ്റുമുണ്ടാകുക അസംഭാവ്യമാണ്‌. 
എന്നാല്‍ മായാസംബന്ധം മൂലം ഇത്‌ സാദ്ധ്യമാകുന്നു. അടുത്ത 
മന്ത്രത്തില്‍ സഗുണവും, സാകാരവുമായ ബ്രഹ്മത്തെ വിരാട്‌ 
പുരുഷന്റെ സ്വരൂപത്തെ വര്‍ണിക്കുന്നു. 


അഗ്നീര്‍മൂര്‍ധാ ചക്ഷുഷീ ചന്ദ്രസൂര്യ 

ദിശഃ ശ്രോത്രേ വാഗ്വിവ്ൃതാശ്ച വേദാഃ 

വായുഃ പ്രാണോ ഹൃദയം വിശ്വമസ്യ 

പദ്ഭ്യാം പൃഥിവീ ഹേൃേഷ സര്‍വഭൂതാന്തരാത്മാ 4 


അഗ്നി ഈ പുരുഷന്റെ ശിരസ്സും, സൂര്യചന്ദ്രന്മാര്‍ കണ്ണുകളും, 
ദിക്കുകള്‍ ശ്രോത്രങ്ങളും, വിസ്തൃതങ്ങളായ വേദങ്ങള്‍ അവന്റെ 
വാക്കും, വായു പ്രാണനും, സമ്പൂര്‍ണ്ണപ്രപഞ്ചം അവന്റെ ഹൃദയ 
വുമാണ്‌. ഈ പുരുഷന്റെ പാദങ്ങളില്‍ നിന്ന്‌ ഭുമി ഉദ്ഭവിച്ചു. ഈ 
പുരുഷന്‍ സര്‍വഭൂതങ്ങളുടെയും അന്തരാത്മാവാണ്‌. 


തസ്മാദഗ്നിഃ സമിധോ യസ്യ സൂര്യഃ 
സോമാത്‌ പര്‍ജന്യ ഓഷധയഃ പൃഥിവ്യാം 
പുമാന്‍ രേതഃ സിഞ്ചതി യോഷിതായാം 
ബഹ്വീഃ പ്രജാഃ പുരുഷാത്‌ സംപ്രസൂതാഃ 5 


ഈ പുരുഷനില്‍നിന്നും സുര്യന്‍ ചമതയായുള്ള ഒന്നാമത്തെ 
അഗ്നിയായ ദ്യുലോകവും, (സൂര്യനില്‍ നിന്ന്‌ ചന്ദ്രനും), 
ചന്ദ്രനില്‍ നിന്ന്‌ (രണ്ടാമത്തെ അഗ്നിയായ) കാര്‍മേഘങ്ങളും, 
അവ ഹേതുവായി ഭൂമിയില്‍ (മൂന്നാമത്തെ അഗ്നിയായ) സസ്യ 
ങ്ങളുമുണ്ടാകുന്നു. (സസ്യങ്ങള്‍ അന്നമായും, അന്നം പുരുഷ 
നിലെ രേതസ്സായും പരിണമിക്കുന്നു). പുരുഷന്‍ (നാലാമത്തെ 
അഗ്നി) രേതസ്സ്‌ സ്ര്രീയില്‍ (അഞ്ചാമത്തെ അഗ്നി) 


16 


മുണ്ഡകോപനിഷത്‌ 


നിക്ഷേപിക്കുമ്പോള്‍ പുരുഷനില്‍ നിന്ന്‌ അനേകം സന്താനങ്ങള്‍ 
ജനിക്കുന്നു. 


പുരുഷനില്‍ നിന്ന്‌ ഭൂതങ്ങള്‍ എങ്ങനെ ഉദ്ഭവിക്കുന്നുവെന്നാണ്‌ 
ഈ മന്ത്രത്തില്‍ വര്‍ണിച്ചിരിക്കുന്നത്‌. പഞ്ചാഗ്നിവിദ്യ എന്നറിയ 
പ്പെടുന്ന ഈ തത്വം ഛാന്ദോഗയ്യാപനിഷത്തില്‍ (5.3.1) വിശദീ 
കരിക്കപ്പെട്ടിട്ടുണ്ട്‌). 


തസ്മാദൃചഃ സാമയജുംഷി ദീക്ഷാ 
യജ്ഞാശ്ച സര്‍വേ ക്രതവോ ദക്ഷിണാശ്ചവ 
സംവത്സരശ്ച യജമാനശ്ച ലോകാഃ 
സോമോ യത്ര പവതേ യത്ര സൂര്യഃ 6 


ഈ പുരുഷനില്‍ നിന്ന്‌ ജുക്‌, സാമ, യജുസ്‌ എന്നീ വേദമന്ത്ര 
ങ്ങളും, ദീക്ഷകളും, യജ്ഞങ്ങളും, ക്രതുക്കളും (പശുഹിംസ 
യോടുകൂടിയ യജ്ഞങ്ങളും), ദക്ഷിണ, സംവത്സരം, യജമാനന്‍ 
എന്നിവയും, (യജ്ഞഫലമായി പ്രാപിക്കപ്പെടുന്നവയും) സൂര്യ 
ച്ര്ദന്മാര്‍ ഉജ്വലമായി പ്രകാശിക്കുന്ന ലോകങ്ങളും ഉണ്ടായി. 


തസ്മാച്ച ദേവാ ബഹുധാ സംപ്രസൂതാഃ 
സാധ്യാ മനുഷ്യാഃ പശവോ വയാംസി 
പ്രാണാപാനൌ ര്രീഹിയവൌ തപശ്ച 
ശ്രദ്ധ സത്യം ബ്രഹ്മചര്യം വിധിശ്ച് 7 


ഈ പുരുഷനില്‍ നിന്ന്‌ തന്നെ വിവിധ ദേവന്മാരും, സാധ്ൃന്മാരും, 
മനുഷ്യരും, പശുക്കളും, പക്ഷികളും, പ്രാണനും, അപാനനും, 
നെല്ലും, യവവും, തപസ്സും, ശ്രദ്ധയും, സത്യവും, (ബ്രഹ്മചര്യവും, 
മറ്റു വിധികളും ഉണ്ടായി. 


സപ്ത പ്രാണാഃ പ്രഭവന്തി തസ്മാത്‌ 
സപ്താര്‍ചിഷഃ സമിധഃ സപ്തഹോമാഃ 
സപ്ത ഇമേ ലോകാ യേഷു ചരന്തി പ്രാണാ 
ഗുഹാശയാ നിഹിതാഃ സപ്ത സപ്ത 8 


17 


മുണ്ഡകോപനിഷത്‌ 


ഈ പുരുഷനില്‍ നിന്നും ഏഴു പ്രാണന്മാരും, ഏഴു ജ്വാലകളും, 
ഇന്ധനങ്ങളും, ഏഴ്‌ ഹോമങ്ങളും, സകലജീവന്മാരുടെയും 
ഹൃദയങ്ങളില്‍ വസിക്കുന്ന പ്രാണന്മാര്‍ സഞ്ചരിക്കുന്ന ഏഴ്‌ 
ലോകങ്ങളും ഏഴേഴായി ഉണ്ടാകുന്നു. 


(രണ്ടു കണ്ണുകള്‍, രണ്ടു കാതുകള്‍, രണ്ടു നാസാദ്വാരങ്ങള്‍, നാക്ക്‌ 
എന്നിവയാണ്‌ ഏഴ്‌ പ്രാണന്മാരായും, അവയുടെ വിഷയ 
ശ്രഹണശക്തികള്‍ ഏഴ്‌ ജ്വാലകളായും, ശബ്ദാദി വിഷയങ്ങള്‍ ഹോ 
മത്തിനുള്ള ഇന്ധനമായും, വിഷയഭോഗങ്ങള്‍ ഏഴ്‌ ഹോമങ്ങ 
ളായും, ഇന്ദ്രിയഗോളങ്ങള്‍ ലോകങ്ങളായും കലപിക്കപ്പെട്ടിരി 
ക്കുന്നു) 


അതഃ സമുദ്രാ ഗിരയശ്ച സര്‍വേ 

അസ്മാത്‌ സൃയന്ദന്തേ സിന്ധവഃ സര്‍വരുപാഃ 
അതശ്ച സർവാ ഓഷധയോ രസാശ്ച 
യേനൈഷ ഭൂുതൈസ്തിഷ്ഠതേ ഹ്ൃന്തരാത്മാ 9 


ഈ പുരുഷനില്‍ നിന്നും എല്ലാ സമുദ്രങ്ങളും, പര്‍വ്വതങ്ങളും 
ഉദ്ഭവിച്ചു. (ഈ പുരുഷന്റെ ചൈതന്യം ഹേതുവായി? 
സകലനദികളും പ്രവഹിക്കുന്നു. ഈ പുരുഷനില്‍ നിന്നു തന്നെ 
സകല സസ്യങ്ങളും, അന്തരാത്മാവിനെ ആവരണം ചെയ്യുന്ന 
രസങ്ങളും ഉണ്ടായി. 


(സൂക്ഷ്മശരീരത്തെയാണ്‌ “അന്തരാത്മാ” എന്ന പദം സൂചിപ്പിക്കു 
ന്നത്‌. സസ്യജന്യമായ അന്നവും, രസവും കൊണ്ട്‌ പോഷിപ്പിക്ക 
പ്പെടുന്ന സ്ഥുലശരീരത്തിനുള്ളില്‍ സ്ഥിതിചെയ്യുന്നതുകൊ 
ണ്ടാകാം സൂക്ഷ്മശരീരത്തെ സസ്യങ്ങളും രസവും ആവരണം 
ചെയ്യുന്നതായി പറഞ്ഞിരിക്കുന്നത്‌ി. 


പുരുഷ ഏവേദം വിശ്വം കര്‍മ 

തപോ ബ്രഹ്മ പരാമൃതം 

ഏതദമ്യാ വേദ നിഹിതം ഗുഹായാം 
സോധവിദ്യാഗ്രന്ഥിം വികിരതീഹ സോമ്യ 10 


18 


മുണ്ഡകോപനിഷത്‌ 


ഈ ജഗത്ത്‌ മുഴുവന്‍ പരമപുരുഷനായ ഈശ്വരനാണ്‌ (അഥവാ 
ഈശ്വരനില്‍ നിന്ന്‌ ഉണ്ടായതാണ്‌. യജ്ഞകര്‍മവും, തപസ്സും ഈ 
പുരുഷന്‍ തന്നെയാണ്‌. അല്ലയോ സമയ! ഹൃദയഗുഹയില്‍ 
നിഹിതനായിരിക്കുന്ന സര്‍വ്വാതീതനും, അമരനുമായ ഈ 
ര്രഹ്മത്തെ യാതൊരുവന്‍ അറിയുന്നുവോ അവന്‍ അജ്ഞാന 
ഗ്രന്ഥിയെ ഈ ലോകത്തില്‍ വെച്ചുതന്നെ വിച്ചഛേദിക്കുന്നു. 


ഇതി മുണ്ഡകോപനിഷദി ദ്വിതീയമുണ്ഡകേ പ്രഥമഃ ഖണ്ഡഃ 
മുണ്ഡകോപനിഷത്തിലെ രണ്ടാം മുണ്ഡകത്തിലെ ഒന്നാം ഖണ്ഡം സമാപിച്ചു. 


19 


മുണ്ഡകോപനിഷത്‌ 


ദ്വിതീയ മുണ്ഡകേ 
ദ്വിതീയഃ ഖണ്ഡഃ 
രണ്ടാം മുണ്ഡകം, രണ്ടാമത്തെ ഖണ്ഡം 


ആവിഃ സന്നിഹിതം ഗുഹാചരം നാമ 
മഹത്പദമത്രെതത്‌ സമര്‍പിതം 
ഏജത്പ്രാണന്നിമിഷച്ചു യദേതജ്ജാനഥ 

സദസദ്വരേണ്യം പരം വിജ്ഞാനാദ്ൃദ്വരിഷ്ഠം പ്രജാനാം 


(ഓരോ അനുഭവത്തിലൂടെയും) പ്രകടമാകുന്നതും, (അതേ 
സമയം) അത്യന്തം ഗുഡവും, 'ഹൃദയഗുഹയില്‍ ചരിക്കുന്നത്‌* 
എന്ന്‌ അറിയപ്പെടുന്നതുമായ ബ്രഹ്മം സകലതിനും ആധാരമാണ്‌. 
ചലിക്കുകയും, ശ്വസിക്കുകയും, കണ്‍ പചിമ്മുകയും ചെയ്യുന്ന 
ഏതു ജീവിയും ഇതില്‍ പ്രതിഷ്ഠിതമാണ്‌. വൃക്തവും 
അവ്യക്തവുമായ സകലതിനും കാരണമായതും, ഏറ്റവും 
ആരാധ്യമായതും, ഏറ്റവും മഹത്തായതും, പ്രാണികളുടെ ബുദ്ധി 
കൊണ്ട്‌ അറിയാന്‍ സാധിക്കാത്തതുമായ ഇതിനെ അറിയു. 


(ആത്മാവിനെ തന്നില്‍ നിന്ന്‌ ഭിന്നമായ ഒന്നായി അറിയുവാന്‍ 
സാധ്യമല്ല. താന്‍ തന്നെ ആത്മാവ്‌ എന്ന്‌ അനുഭവിച്ചറിഞ്ഞ്‌, 
ആത്മാവായിത്തീരുകയാണ്‌ ചെയ്യേണ്ടത്‌. ഇത്‌ ബുദ്ധി കൊണ്ട്‌ 
ലഭിക്കുന്ന ജ്ഞാനമല്ല. അപരോക്ഷാനുഭൂതിയാണ്‌ എന്നാണ്‌ 
വേദാന്തമതം). 


യദര്‍ചിമദ്യദണുഭധ്യാണു ച 

യസ്മിംല്ലോകാ നിഹിതാ ലോകിനശ്ച 

തദേതദക്ഷരം ബ്രഹ്മ സ പ്രാണസ്തദു വാങ്മനഃ 
തദേതത്സത്യം തദമൃതം തദ്വേദ്ധവ്യം സോമ്യ വിദ്ധി 2 


പ്രകാശമാനവും, അണുവിനേക്കാള്‍ അണുവും (അത്യന്തം 
ചെറുതും) ആയതും, ലോകങ്ങളുടെയും, അതിലെ ജീവജാല 
ങ്ങളുടെയും ആധാരവുമായ ഈ ബ്രഹ്മം അവിനാശിയാണ്‌. അത്‌ 
പ്രാണനാണ്‌. മനസ്സും, വാക്കും അതു തന്നെയാണ്‌. അത്‌ 


20 


മുണ്ഡകോപനിഷത്‌ 


സത്യവും, അമൃതവുമാണ്‌. അത്‌ അറിയപ്പെടേണ്ടതാണ്‌. അല്ലയോ 
സൌമ്യ! അതിനെ അറിയു. 


("വിദ്ധി എന്ന പദത്തിന്‌ “പിളര്‍ക്കു” എന്നൊരര്‍ഥം കൂടിയുണ്ട്‌. 
അടുത്ത മന്ത്രത്തില്‍ ഈ അര്‍ഥത്തിലാണ്‌ ഈ പദം പ്രയോഗി 
ച്ചിരിക്കുന്നത്‌). 


ധനുര്‍ ഗൃഹീത്വയപനിഷദം മഹാസ്ത്രം 
ശരം ഹ്യുപാസാനിശിതം സന്ധയീത 
ആയമ്യ തദ്ഭാവഗതേന ചേതസാ 
ലക്ഷ്യം തദേവാക്ഷരം സോമ്യ വിദ്ധി 3 


അല്ലയോ സൌമ്യ! ഉപനിഷത്തിലുള്ള മഹാസ്ത്രമായ വില്ല! കൈയ്യി 
ലെടുത്ത്‌ ഉപാസനകൊണ്ട്‌ മൂര്‍ച്ച വരുത്തപ്പെട്ട ശരത്തെ അതില്‍ 
തൊടുത്തിട്ട്‌, ബ്രഹ്മഭാവനയില്‍ മുഴുകിയ മനസ്സോടെ വില്ല്‌ 
കുലലച്ചിട്ട്‌, ലക്ഷ്യമായ ആ അക്ഷരത്തെ ((ബഹ്മത്തെ) പിളര്‍ക്കേ 
ണ്ടതാണ്‌. 


പ്രണവോ ധനുഃ ശാരോ ഹ്യാത്മാ 
ബ്രഹ്മ തല്ലക്ഷ്യമുച്യതേ 
അപ്രമത്തേന വേദ്ധവ്യം 

ശരവത്‌ തന്മയോ ഭവേത്‌ 4 


(കഴിഞ്ഞ മ്ര്രത്തില്‍ വര്‍ണ്ണിച്ച ദൃഷ്ടാന്തത്തില്‍) വില്ല്‌ പ്രണവവും, 
ശരം ആത്മാവും, അമ്പിന്‌ ലക്ഷ്യം പബ്രഹ്മവുമാണെന്ന്‌ 
പറയപ്പെടുന്നു. (മോക്ഷാര്‍ഥി) യാതൊരു അശ്രദ്ധയും കൂടാതെ 
ആ ബ്രഹ്മത്തെ പ്രണവമാകുന്ന ശരം കൊണ്ട്‌ പിളര്‍ക്കുകയും, 
അമ്പ്‌ ലക്ഷ്യത്തില്‍ തറച്ച്‌ അതിന്റെ ഭാഗമായിത്തീരുന്നതുപോലെ 
(്രഹ്മവുമായി തന്മയനാകുകയും ചെയ്യേണ്ടതാണ്‌. 


യസ്മിന്‍ ദ്യഃ പൃഥിവീ ചാന്തരിക്ഷ- 
മോതം മനഃ സഹ പ്രാണൈശ്ച സര്‍വൈഃ 
തമേവൈകം ജാനഥ ആത്മാനമന്യാ വാചോ 
വിമുഞ്ചഥാമൃതസഖദ്വെഷ സേതുഃ 5 


2] 


മുണ്ഡകോപനിഷത്‌ 


യാതൊന്നില്‍ സ്വര്‍ലോകവും, അന്തരിക്ഷവും, ഭുലോകവും, 
മനസ്സും, പ്രാണങ്ങളും, ഇന്ദ്രിയങ്ങളും അധിഷ്ഠിതമായിരിക്കു 
ന്നുവോ, ആ ആത്മാവിനെ ഒന്നിനെ മാത്രം അറിയൂ. മറ്റു 
വിഷയങ്ങളെക്കുറിച്ചുളള സംസാരം ഒഴിവാക്കേണ്ടതാണ്‌. ഇത്‌ 
അമൃതത്വത്തിലേയ്ക്കുള്ള പാലമാണ്‌. 


(ജഗത്കാരണമായ ഈ പുരുഷനെ ആത്മാവായി അറിയുന്ന 
ജീവന്‍ സംസാരസാഗരത്തെ ഈ ജ്ഞാനമാകുന്ന പാലത്തിലൂടെ 
മറികടന്ന്‌ അമൃതത്വം നേടുന്നു എന്ന്‌ താത്പര്യം). 


അരാ ഇവ രഥനാഭൌ സംഹതാ യ്ര്ത നാഡ്യഃ 
സ ഏഷോന്തശ്ചരതേ ബഹുധാ ജായമാനഃ 
ഓമിത്യേവം ധ്യായഥ ആത്മാനം 

സ്വസ്തി വഃ പാരായ തമസഃ പരസ്താത്‌ 6 


രഥത്തിന്റെ ചക്രത്തിലെ നാഭിയില്‍ അതിന്റെ അഴികള്‍ എന്ന 
പോലെ (മനുഷ്യശരീരത്തിലെ) സകല നാഡികളും ഏതില്‍ 
ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ, ആ ഹൃദയത്തില്‍ ഈ പുരുഷന്‍ 
നാനാരൂപധരനായി ചരിക്കുന്നു. ആ ആത്മാവിനെ ഓംകാരമായി 
ഉപാസിക്കു. അന്ധകാരത്തിന്റെ മറുകരയിലെത്തിച്ചേരുവാനായി 
നിങ്ങള്‍ക്ക്‌ മംഗളം ഭവിക്കട്ടെ. 


യഃ സര്‍വജ്ഞഃ സര്‍വവിദ്‌ യസഖ്യെഷ മഹിമാ ഭുവി 
ദിവ്യേ (്രഹ്മപുരേ ഹേയൃഷ വ്വയ്യോമ്ന്യാത്മാ പ്രതിഷ്ഠിതഃ 


മനോമയഃ പ്രാണശരീരനേതാ 
പ്രതിഷ്ഠിതോന്നേ ഹൃദയം സന്നിധായ 
തദ്‌ വിജ്ഞാനേന പരിപശ്യന്തി ധീരാ 
ആനന്ദരൂപമമൃതം യദ്‌ വിഭാതി 7 


ഈ പുരുഷന്‍ സകലതിനെയും സാമാന്യമായും, വിശേഷിച്ചും 
അറിയുന്നു. ഭുമിയില്‍ പ്രകടമാകുന്ന വിഭൂതികളെല്ലാം അവന്റെ 
തന്നെയാണ്‌. ഈ ആത്മാവ്‌, മനസ്സിനാല്‍ ആവൃതനായും, 
പ്രാണനെയും ശരീരത്തെയും നയിക്കുന്നവനായും, ദിവ്യമായ 


22 


മുണ്ഡകോപനിഷത്‌ 


പ്രഹ്മപുരിയിലെ (ഹൃദയാന്തര്‍ഭാഗത്തെ) ആകാശത്തില്‍ 
പ്രതിഷ്ഠിതനാണ്‌. ഹൃദയത്തെ നിവസിച്ചുകൊണ്ട്‌ ഈ ആത്മാവ്‌ 
ശരീരം (അന്നം) മുഴുവന്‍ വ്യാപ്തനാണ്‌. ഈ ആത്മാവിനെ 
പൂര്‍ണമായി അറിയുന്ന ധീരന്മാര്‍ (ജ്ഞാനികള്‍) ആനന്ദരൂപമായ 
അമൃതത്വത്തെ അറിയുന്നു. 


ഭിദ്യതേ ഹൃദയ്ഗ്രന്ഥിശ്ഛിദ്യന്തേ സര്‍വസംശയാഃ 
ക്ഷീയന്തേ ചാസ്യ കര്‍മാണി തസ്മിന്‍ ദൃഷ്ട പരാവരേ 8 


ശ്രേഷ്ഠവും, നികൃഷ്ടവുമായ സകലതിലും ഒരുവന്‍ ആ 
അത്മാവിനെ ദര്‍ശിക്കുമ്പോള്‍ അവന്റെ ഹൃദയത്തിലെ അജ്ഞാന 
ഗ്രന്ഥികള്‍ (കെട്ടുകള്‍) പൊട്ടിച്ചിതറുകയും, സംശയങ്ങള്‍ 
മുഴുവന്‍ ഛേദിക്കപ്പെടുകയും, (്ാരബ്ദം, സഞ്ചിതം, ആഗാമി 
എന്നീ) കര്‍മ്മങ്ങള്‍ ക്ഷയിക്കുകയും (നശിക്കുകയും) ചെയ്യുന്നു. 


ഹിരണ്മയേ പരേ കോശേ വിരജം ബ്രഹ്മ നിഷ്കലം 
തച്ഛുദ്രം ജദ്യാതിഷാം ജധ്യാതിസ്തദ്‌ യദാത്മവിദോ വിദുഃ 9 


തേജോമയമായ, വിജ്ഞാനമയകോശത്തില്‍ അവിദ്യാദി മാലിന്യ 
രഹിതവും നിര്‍ഗുണവുമായ ബ്രഹ്മം വിളങ്ങുന്നു. വിശുദ്ധവും, 
ജധ്യാതിസ്സുകള്‍ക്കും ജധ്യാതിയുമായി അതിനെ ആത്മജ്ഞാനികള്‍ 
അറിയുന്നു. 


ന തത്ര സൂരമ്യാ ഭാതി ന ചന്ദ്രതാരകം 
നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ 
തമേവ ഭാന്തമനുഭാതി സര്‍വം 

തസ്യ ഭാസാ സർവമിദം വിഭാതി 10 


അവിടെ സൂര്യനും ച്രന്ദനും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നില്ല; ഈ 
മിന്നലും പ്രകാശിക്കുന്നില്ല. ഈ അഗ്നി എങ്ങനെ അവിടെ 
പ്രകാശിക്കും? ((്രഹ്മത്തിനെ (പ്രകാശിപ്പിക്കാന്‍ ഇവയ്ക്കൊന്നും 
കെല്പില്ലെന്ന്‌ താത്പര്യം). സ്വയം പ്രകാശിക്കുന്ന ആ ബ്രഹ്മ 
ത്തിന്റെ പ്രഭയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട്‌ ഇവയെല്ലാം പ്രകാശി 
ക്കുന്നു. അതിന്റെ പ്രകാശം കൊണ്ടാണ്‌ ഇക്കാണുന്നതെല്ലാം 


23 


മുണ്ഡകോപനിഷത്‌ 


പ്രകാശിക്കുന്നത്‌. (ര്രഹ്മത്തിന്റെ അഥവാ ആത്മാവിന്റെ 
ജ്ഞാനപ്രകാശത്തിലാണ്‌ സൂര്യചന്ദ്രാദി ജമ്യാതികളും മറ്റെല്ലാ 
വസ്തുക്കളും അറിയപ്പെടുന്നത്‌). 


പ്രഹ്ഷൈവേദമമൃതം പുരസ്താദ്‌ 

ബ്രഹ്മ പശ്ചാദ്‌ ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ 
അധശ്ചോര്‍ധ്വം ച പ്രസ്ൃതം 

പ്രഹൈവേദം വിശ്വമിദം വരിഷ്ഠം 11 


തീര്‍ച്ചയായും ഇതെല്ലാം മരണരഹിതമായ ബ്രഹ്മം തന്നെയാണ്‌. 
ര്രഹ്മം സര്‍വത്ര വ്യാപിച്ചിരിക്കുന്നു മുകളിലും, താഴെയും, 
മുമ്പിലും, പുറകിലും, വലത്തും, ഇടത്തുമെല്ലാം. ഈ വിശ്വം 
ശ്രേഷ്ഠമായ ബ്രഹ്മം തന്നെയാണ്‌. 


ഇതി മുണ്ഡകോപനിഷദി ദ്വിതീയമുണ്ഡകേ ദ്വിതീയഃ ഖണ്ഡഃ 
മുണ്ഡകോപനിഷത്തിലെ രണ്ടാം മുണ്ഡകത്തിലെ രണ്ടാം ഖണ്ഡം സമാപിച്ചു. 


24. 


മുണ്ഡകോപനിഷത്‌ 


തൃതീയ മുണ്ഡകേ 
പ്രഥമഃ ഖണ്ഡഃ 
മൂന്നാം മുണ്ഡകം, ഒന്നാം ഖണ്ഡം 


ദ്വാ സുപര്‍ണാ സയുജാ സഖായാ 
സമാനം വ്യക്ഷം പരിഷസ്വജാതേ 
തയോരന്യഃ പിപ്പലം സ്വാദ്വത്ത്യനശ്ന- 
ന്നന്യോ അഭിചാകശീതി 1 


വളരെ അടുത്തു ബന്ധമുള്ള രണ്ടു പക്ഷികള്‍ ഒരേ വൃക്ഷത്തില്‍ 
ചേക്കേറിയിരിക്കുന്നു. അവയിലൊരു പക്ഷി രുചിയുള്ള പഴം 
ഭക്ഷിക്കുന്നു. രണ്ടാമത്തെ പക്ഷി ഒന്നും ഭക്ഷിക്കാതെ നോക്കിയിരി 
ക്കുന്നു. (ഈ പക്ഷികള്‍ ജീവാത്മാവും, പരമാത്മാവുമാണ്‌.. 


സമാനേ വ്ൃക്ഷേ പുരുഷോ നിമഗ്നോ 
അനീശയാ ശോചതി മുഹ്യമാനഃ 
ജുഷ്ടും യദാ പശ്ൃത്യന്യമീശ - 

മസ്യ മഹിമാനമിതി വീതശോകഃ 2 


ഒരേ വൃക്ഷത്തിലിരിക്കുന്ന അവയിലൊന്ന്‌ (ജീവാത്മാവ്‌) 
അജ്ഞാനത്തില്‍ മഗ്നനായി മോഹത്തിന്‌ വശപ്പെട്ട്‌ തന്റെ 
അസ്വാതന്ത്ര്യത്തിനെക്കുറിച്ചോര്‍ത്ത്‌ ദുഃഖിക്കുന്നു. എന്നാല്‍ 
എപ്പോഴാണോ ജീവത്മാവ്‌ ആരാധ്യനായ രണ്ടാമനെ (ഈശനെ) 
കാണുകയും അവിടുത്തെ മഹിമയെ അറിയുകയും ചെയുന്നത്‌ 
അപ്പോള്‍ അവന്‍ ദുഃഖമില്ലാത്തവനായിത്തീരുന്നു. 


യദാ പശ്യഃ പശ്യതേ രുക്മവര്‍ണം 
കര്‍താരമീശം പുരുഷം പ്രഹ്മയോനിം 
തദാ വിദ്വാന്‍ പുണ്ൃപാപേ വിധുയ 
നിരഞ്ജനഃ പരമം സാമ്ൃയമുപൈതി 3 


(്രഹ്മാവിനെ ജനിപ്പിച്ചവനും, സൃഷ്ടികര്‍ത്താവും ജമ്യാതിസ്വരൂപ 
നുമായ പുരുഷനെ ജൂഷി എപ്പോഴാണോ ദര്‍ശിക്കുന്നത്‌, അപ്പോള്‍ 


25 


മുണ്ഡകോപനിഷത്‌ 


ആ ജ്ഞാനി പുണൃപാപരഹിതനും, നിര്‍മ്മലനുമായിത്തീര്‍ന്ന്‌ 
പരമാത്മാവുമായി പൂര്‍ണ്ണമായ ഐക്യത്തെ പ്രാപിക്കുന്നു. 


പ്രാണോ ഹേഷ യഃ സര്‍വഭൂതൈര്‍വിഭാതി 
വിജാനന്‍ വിദ്വാന്‍ ഭവതേ നാതിവാദീ 
ആത്മക്രീഡ ആത്മരതിഃ ക്രിയാവാ - 

നേഷ ബ്രഹ്മവിദാം വരിഷ്ഠ 4 


ഈ പ്രാണന്‍ (പരമാത്മാവ്‌) തന്നെയാണ്‌ സര്‍വഭുതങ്ങളിലും 
വിളങ്ങുന്നത്‌ എന്നറിയുന്നവന്‍ ജ്ഞാനിയായിത്തീരുന്നു. അവന്‍ 
വ്യര്‍ത്ഥമായി ജല്പിക്കുന്നില്ല. ആത്മാവില്‍ തന്നെ ക്രീഡിക്കുന്ന 
വനും, ആത്മാവില്‍ തന്നെ ആനന്ദിക്കുവനും, (ക്രിയകള്‍ 
(സ്വധര്‍മ്മം) അനുഷ്ഠിക്കുന്നവനുമായ ഇവന്‍ ബ്രഹ്മജ്ഞാനി 
കളില്‍ ഏറ്റവും ശ്രേഷ്ഠനാണ്‌. 


സത്യേന ലഭ്യസ്തപസാ ഹേൃഷ ആത്മാ 
സമൃഗ്ജ്ഞാനേന ബ്രഹ്മചര്യേണ നിത്യം 
അന്തഃശരീരേ ജദ്യാതിര്‍മയോ ഹി ശുഭ്രോ 
യം പശ്യന്തി യതയഃ ക്ഷീണദോഷാഃ 5 


സത്യം, തപസ്സ്‌, ശരിയായ ജ്ഞാനം, ്രഹ്മചര്യം എന്നിവയിലുള്ള 
നിഷ്ഠയിലൂടെ ഈ ആത്മാവ്‌ പ്രാപിക്കപ്പെടുന്നവനാകുന്നു. 
അവിദ്യാദി ദോഷങ്ങള്‍ അകലുമ്പോള്‍ യതികള്‍ ജമ്യാതിര്‍മയനും, 
ശുദ്ധനുമായ ഈ ആത്മാവിനെ എല്ലാ ശരീരങ്ങളിലും ദര്‍ശി 
ക്കുന്നു. (മനസ്സിനെയും, ഇന്ദ്രിയങ്ങളെയും സംയമനം 
ചെയ്തിട്ടുള്ളവരാണ്‌ യതികള്‍). 


സത്യമേവ ജയതേ നാനൃതം 

സത്യേന പന്ഥാ വിതതോ ദേവയാനഃ 
യേനാക്രമന്തി ജൃഷയോ ഹ്യാപ്തകാമാ 
യ്രത തത്‌ സത്യസ്യ പരമം നിധാനം 6 


സത്യം തന്നെ ജയിക്കുന്നു. അസത്യം ജയിക്കുന്നില്ല. ദേവന്മാരുടെ 
യടുക്കലെത്തുവാനുള്ള പാത സത്യത്തിനാല്‍ നിര്‍മ്മിക്കപ്പെട്ട 


26 


മുണ്ഡകോപനിഷത്‌ 


താണ്‌. ഈ മാര്‍ഗ്ഗത്തിലൂടെ ആപ്തകാമന്മാരായ ടജുഷിമാ!ര്‍ സത്യ 
ത്തിന്റെ പരമപദത്തിലേയ്ക്ക്‌ ഗമിക്കുന്നു. 


ബ്ൃഹച്ച തദ്‌ ദിവ്യമചിന്ത്യരുപം 
സൂക്ഷ്മാച്ച തത്‌ സൂക്ഷ്മതരം വിഭാതി 
ദൂരാത്‌ സുദൂരേ തദിഹാന്തികേ ച 
പശ്യത്വിഹൈവ നിഹിതം ഗുഹായാം 7 


ആ ബ്രഹ്മം (കഴിഞ്ഞ മന്ത്രത്തില്‍ നിര്‍ദേശിക്കപ്പെട്ട സത്യം) അതി 
മഹത്തും, ജദ്യാതിസ്വരൂപവും, അചിന്തനീയവും, സൂക്ഷ്മമായതി 
നേക്കാള്‍ സൂക്ഷ്മതരവുമായി വിളങ്ങുന്നു. അത്‌ ഏറ്റവും 
ദൂരെയുള്ള വസ്തുവിനേക്കാള്‍ ദൂരെയും, ഏറ്റവും അടുത്തും 
വര്‍ത്തിക്കുന്നു (അത്‌ അജ്ഞാനികള്‍ക്ക്‌ അത്ൃന്തം ദൂരെയുള്ള 
തായും, ജ്ഞാനികള്‍ക്ക്‌ അത്യന്തം അടുത്തുള്ളതായും അനുഭവ 
പ്പെടുന്നു എന്നു താത്പര്യം). ഈ ലോകത്തില്‍ തന്നെ അതിനെ 
ദര്‍ശിക്കുന്നവര്‍ ആ ചൈതന്യം തങ്ങളുടെ ഹൃദയഗുഹയില്‍ 
തന്നെ ഇരിക്കുന്നതായി അറിയുന്നു. 


ന ചക്ഷുഷാ ഗൃഹ്യതേ നാപി വാചാ 
നാന്യൈര്‍ദേവൈസ്തപസാ കര്‍മണാ വാ 
ജ്ഞാനപ്രസാദേന വിശുദ്ധസത്ത്വസ്തതസ്തു 
തം പശ്യതേ നിഷ്കലം ധ്യായമാനഃ 8 


അത്‌ കണ്ണു മുതലായ ജ്ഞാനേന്ദ്രിയങ്ങള്‍ കൊണ്ടോ, വാക്കു 
തുടങ്ങിയ കര്‍മ്മേനന്ദിയങ്ങള്‍ കൊണ്ടോ, തപസ്സു കൊണ്ടോ, 
(യാഗാദി) കര്‍മ്മങ്ങള്‍ കൊണ്ടോ അറിയപ്പെടുന്നില്ല. സമൃഗ 
“ജ്ഞാനം കൊണ്ട്‌ ശരീരമനോബുദ്ധികള്‍ ശുദ്ധമായവന്‍, പിന്നീട്‌ 
ധ്യാനത്തിലൂടെ നിരാകാരനായ ആ ആത്മാവിനെ ദര്‍ശിക്കുന്നു. 


ഏഷോണുരാത്മാ ചേതസാ വേദിതവദ്യാ 
യസ്മിന്‍ പ്രാണഃ പഞ്ചധാ സംവിവേശ 
പ്രാണൈശ്ചിത്തം സര്‍വമോതം പ്രജാനാം 
യസ്മിന്‍ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ 9 


27 


മുണ്ഡകോപനിഷത്‌ 


പ്രാണന്മാര്‍ അഞ്ചായി പിരിഞ്ഞ്‌ വ്യാപിച്ചിരിക്കുന്ന ഈ 
ശരീരത്തിനുള്ളില്‍ സൂക്ഷസ്വരുപനായ ഈ ആത്മാവിനെ 
നിര്‍മ്മലമായ മനസ്സു കൊണ്ട്‌ അറിയേണ്ടതാണ്‌. സകല മനുഷ്യരു 
ടെയും ചിത്തം ഇന്ദ്രിയങ്ങളുമായി കോര്‍ക്കപ്പെട്ടിരിക്കുന്നു. ആ 
മനസ്സ്‌ വിശുദ്ധമാകുമ്പോള്‍ ഈ ആത്മാവ്‌ വെളിപ്പെടുന്നു. 


(ഇന്ദ്രിയവിഷയങ്ങളിലുള്ള ആസക്തിയില്‍ നിന്ന്‌ മനസ്സിനെ വേര്‍ 
പെടുത്തുമ്പോള്‍ അത്‌ വിശുദ്ധമായിത്തീരുകയും, ആത്മാവ്‌ 
വെളിപ്പെടുകയും ചെയ്യുന്നുവെന്ന്‌ താത്പര്യം). 


യം യം ലോകം മനസാ സംവിഭാതി 
വിശുദ്ധസത്ത്വഃ കാമയതേ യാംശ്ച കാമാന്‍ 
തം തം ലോകം ജയതേ താംശ്ച കാമാന്‍ 
തസ്മാദാത്മജ്ഞം ഹ്യര്‍ചയേത്‌ ഭൂതികാമഃ 10 


നിര്‍മ്മലമായ മനസ്സോടു കൂടിയവന്‍ ഏതേതു ലോകത്തെ മനസാ 
സങ്കല്പിക്കുന്നുവോ, ഏതേതു വസ്തുക്കളെ കാമിക്കുകയും 
ചെയ്യുന്നുവോ, അതതു ലോകത്തെയും, ആ വസ്തുക്കളെയും 
അവന്‍ നേടുന്നു. അതുകൊണ്ട്‌ ഐശ്വര്യത്തെ കാമിക്കുന്നവര്‍ 
ആത്മജ്ഞാനിയെ തീര്‍ച്ചയായും പൂജിക്കേണ്ടതാണ്‌. 


(ആത്മജ്ഞന്റെ മനസ്സ്‌ വിശുദ്ധമാകയാല്‍ അന്യര്‍ക്കുവേണ്ടി എന്തു 
സങ്കല്പിച്ചാലും അതു സാധിക്കുമെന്നും, അതുകൊണ്ട്‌ ആത്മ 
ജ്ഞാനിയെ പൂജിക്കുന്നവരുടെ ആഗ്രഹങ്ങള്‍, ആത്മജ്ഞന്റെ 
ശുദ്ധസങ്കല്പം കാരണം സഫലമായിത്തീരുമെന്നും താത്പര്യം). 


ഇതി മുണ്ഡകോപനിഷദി തൃതീയമുണ്ഡകേ പ്രഥമഃ ഖണ്ഡഃ 
മുണ്ഡകോപനിഷത്തിലെ മൂന്നാം മുണ്ഡകത്തിലെ ഒന്നാം ഖണ്ഡം സമാപിച്ചു. 


28 


മുണ്ഡകോപനിഷത്‌ 


തൃതീയമുണ്ഡകേ 
ദ്വിതീയഃ ഖണ്ഡഃ 
മൂന്നാം മുണ്ഡകം, രണ്ടാം ഖണ്ഡം 


സ വേദൈതത്‌ പരമം ബ്രഹ്മ ധാമ 

യ്രത വിശ്വം നിഹിതം ഭാതി ശുഭ്രം 
ഉപാസതേ പുരുഷം യേ ഹ്യകാമാസ്തേ 
ശുക്രമേതദതിവര്‍തന്തി ധീരാഃ 1 


വിശ്വത്തിന്‌ ആധാരമായതും, സ്വയം പ്രകാശസ്വരൂപവുമായ 
പരമമായ ഈ ബ്രഹ്മത്തെ അവന്‍ (ജ്ഞാനി) അറിയുന്നു. 
കാമനകളെയൊക്കെ വെടിഞ്ഞിട്ട്‌ ആ ജ്ഞാനിയെ ഉപാസിക്കുന്ന 
ധീരന്മാര്‍ (വിവേകികള്‍) ഈ മനുഷ്യജന്മത്തെ അതിവര്‍ത്തി 
ക്കുന്നു. 


(ബ്രഹ്മജ്ഞാനിയെ ഉപാസിക്കുന്നതുകൊണ്ടു തന്നെ നിഷ്കാമ 
ന്മാരായവര്‍ക്ക്‌ ജനനമരണരൂപമായ സംസാരത്തില്‍ നിന്ന്‌ മുക്തി 
ലഭിക്കുന്നുവെന്ന്‌ താത്പര്യം). 


കാമാന്‍ യഃ കാമയതേ മന്യമാനഃ 

സ കാമഭിര്‍ജായതേ തത്ര തത്ര 
പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു 
ഇഹൈവ സര്‍വേ പ്രവിലീയന്തി കാമാഃ 2 


ഭോഗവസ്തുക്കളെക്കുറിച്ച്‌ ചിന്തിച്ചുകൊണ്ട്‌ അവയെ ആഗ്രഹി 
ക്കുന്നവന്‍ (മരണാനന്തരം) അതതു ഭോഗവസ്തുക്കളോടുള്ള 
കാമന ഹേതുവായി അവിടവിടെ ജനിക്കുന്നു. എന്നാല്‍ ആപ്ത 
കാമനും, വിശുദ്ധചിത്തനുമായവന്റെ കാമനകള്‍ ഇവിടെ വെച്ചു 
തന്നെ വിലയം പ്രാപിക്കുന്നു. 


(കാമനകള്‍ നശിക്കാത്തവനായ അജ്ഞാനി തന്റെ കാമനകള്‍ 
അനുഭവിക്കുവാന്‍ അനുയോജ്യമായിടത്ത്‌ വീണ്ടും ജനിക്കുന്നു 
വെന്നും, ജ്ഞാനിയുടെ കാമനകളെല്ലാം നശിച്ചുപോയതിനാല്‍ 
ജ്ഞാനിയ്ക്ക്‌ പുനര്‍ജന്മമില്ലെന്നും താത്പര്യം). 


29 


മുണ്ഡകോപനിഷത്‌ 


നായമാത്മാ പ്രവചനേന ലഭദ്യാ 
ന മേധയാ ന ബഹുനാ ശ്രുതേന 

യമേവൈഷ വ്ൃണുതേ തേന ലഭ്യ- 

സ്തസ്വൈഷ ആത്മാ വിവ്യണുതേ തനും സ്വാം 3 


ഈ ആത്മാവ്‌ പ്രവചനം കൊണ്ടോ, മേധാശക്തി കൊണ്ടോ, 
വലുതായ അറിവുകൊണ്ടോ നേടുവാന്‍ (അറിയുവാന്‍) സാധിക്കു 
ന്നതല്ല. ആരാണോ ഇതിനെ വരിക്കുന്നത്‌ അവനു മാത്രമേ ഇത്‌ 
ലഭിക്കുന്നുള്ളു. അവന്‌ ഈ ആത്മാവ്‌ തന്റെ സ്വരൂപത്തെ 
വെളിപ്പെടുത്തിക്കൊടുക്കുന്നു. 


നായമാത്മാ ബലഹീനേന ലഭമ്യാ 

ന ച പ്രമാദാത്‌ തപസോ വാപ്യലിംഗാത്‌ 
ഏതൈരുപായൈരൃതതേ യസ്തു വിദ്വാം- 
സ്തസ്ധയൈഷ ആത്മാ വിശതേ ബ്രഹ്മധാമ 4 


ഈ ആത്മാവിനെ ബലഹീനനായ ഒരുവന്‍ നേടുന്നില്ല. അശ്രദ്ധ 
യോടെയുള്ള തപസ്സുകൊണ്ടും, ബാഹൃമായ സന്യാസം കൊണ്ടും 
ഈ ആത്മാവ്‌ അറിയപ്പെടുന്നില്ല. ബലം, ശ്രദ്ധയോടെയുള്ള 
തപസ്സ്‌, ആന്തരികമായ സന്യാസം എന്നീ ഉപായങ്ങളിലൂടെ 
പ്രയത്നിക്കുന്ന ജ്ഞാനി ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. 


സംപ്രാപൈയനമൃഷയോ ജ്ഞാനത്യപ്താഃ 
കൃതാത്മാനോ വീതരാഗാഃ പ്രശാന്താഃ 
തേ സര്‍വഗം സർവതഃ പ്രാപ്യ ധീരാ 
യുക്താത്മാനഃ സര്‍വമേവാവിശന്തി 5 


ഈ ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട്‌ ദഷിമാര്‍ ആത്മജ്ഞാനം കൊണ്ട്‌ 
തൃപ്തന്മാരും, വിശുദ്ധചിത്തന്മാരും, ആസക്കതിയില്ലാത്തവരും, 
ശാന്തന്മാരുമായിത്തീരുന്നു. 


ആത്മാവില്‍ത്തന്നെ മനസ്സിനെ ഉറപ്പിച്ച ധീരന്മാര്‍ സര്‍വ്വവ്യാപി 
യായ ഈ ബ്രഹ്മത്തെ സര്‍വ്ര്ത സാക്ഷാത്ക്കരിച്ചിട്ട്‌ സര്‍വസ്വരൂപ 
മായ ബ്രഹ്മത്തില്‍ പ്രവേശിക്കുന്നു. 


30 


മുണ്ഡകോപനിഷത്‌ 


വേദാന്തവിജ്ഞാനസുനിശ്ചിതാര്‍ഥാഃ 
സംന്യാസയോഗാദ്‌ യതയഃ ശുദ്ധസത്ത്വാഃ 
തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ 
പരാമൃതാഃ പരിമുച്യന്തി സര്‍വേ 6 


വേദാന്തശാസ്ര്രത്തിന്റെ സാരത്തെ സുനിശ്ചിതമായി അറിഞ്ഞ 
വരും, സംന്യാസമാകുന്ന യോഗത്തിലൂടെ ശരീരമനോ ബുദ്ധികളെ 
ശുദ്ധീകരിച്ചവരുമായ യതിമാര്‍ കാലാന്ത്യത്തില്‍ പബ്രഹ്മലോക 
ത്തില്‍ വെച്ച്‌ മൃത്യുവില്‍ നിന്ന്‌ മുക്തരായി അമൃതത്വത്തെ 
(പ്രാപിക്കുന്നു. 


(്രഹ്മജ്ഞാനി ജീവിച്ചിരിക്കുമ്പോള്‍ തന്നെ മുക്തനാണെങ്കിലും 
ദേഹത്യാഗസമയത്ത്‌ വിദേഹമുക്തിയടഞ്ഞ്‌ പൂര്‍ണ്ണമായും (ബഹ്മ 
ഭാവത്തെ പ്രാപിക്കുന്നതിനെയാണ്‌ ഈ മ്രന്രത്തില്‍ നിര്‍ദ്ദേശിച്ചിരി 
ക്കുന്നതെന്നും ചില പണ്ഡിതന്മാര്‍ അഭിപ്രായപ്പെടുന്നുണ്ട്‌). 


ഗതാഃ കലാഃ പഞ്ചദശ പ്രതിഷ്ഠാ 
ദേവാശ്ച സര്‍വേ പ്രതിദേവതാസു 
കര്‍മാണി വിജ്ഞാനമയശ്ച ആത്മാ 
പരേവ്യയേ സര്‍വേ ഏകീഭവന്തി 7 


(ജ്ഞാനി ശരീരം വെടിയുമ്പോള്‍) പ്രാണന്‍ തുടങ്ങിയ 
പതിനഞ്ചുകലകള്‍ അവയുടെ ഉദ്ഭവസ്ഥാനത്തും, എല്ലാ 
ഇന്ദ്രിയങ്ങളും അവയുടെ അധിദേവതകളിലും ചെന്നുവേരുന്നു. 
ജ്ഞാനിയുടെ കര്‍മ്മങ്ങളും ജീവാത്മാവും അവിനാശിയായ 
പരരധ്രഹ്മത്തില്‍ ലയിച്ച്‌ ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നു. 


(പതിനഞ്ചു കലകളെക്കുറിച്ച്‌ പ്രശ്നോപനിഷത്തിലെ 6.2. മ്ര്ര 
ത്തില്‍ വര്‍ണ്ണിച്ചിട്ടുണ്ട്‌.) 


യഥാ നദ്യഃ സൃന്ദമാനാഃ സമുദ്രേ? 
സ്തം ഗച്ഛന്തി നാമരുപേ വിഹായ 
തഥാ വിദ്വാന്‍ നാമരുപാദ്ധിമുക്തഃ 
പരാത്പരം പുരുഷമുപൈതി ദിവ്യം 8 


31 


മുണ്ഡകോപനിഷത്‌ 


എപ്രകാരമാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികള്‍ 
സമുദ്രത്തിലെത്തിച്ചേരുമ്പോള്‍ നാമരൂപങ്ങളെ വെടിഞ്ഞിട്ട്‌ സമുദ്ര 
ത്തില്‍ ലയിച്ചുചേരുന്നത്‌, അപ്രകാരം തന്നെ ജ്ഞാനി നാമരൂപങ്ങ 
ളില്‍ നിന്ന്‌ മുക്തനായി പരാത്പരനും, ജദ്യാതിസ്വരൂപനുമായ 
പുരുഷനെ ((ബഷഹ്മത്തെ) പ്രാപിക്കുന്നു. 


സ യോ ഹ വൈ തത്‌ പരമം ബ്രഹ്മ വേദ 
പ്ര്ഷൈവ ഭവതി നാസ്യാബ്രഹ്മവിത്കുലേ ഭവതി 
തരതി ശോകം തരതി പാപ്മാനം 
ഗുഹാഗ്രന്ഥിഭദ്യാ വിമുക്തോമൃതോ ഭവതി 9 


യാതൊരുവനാണോ ആ പരബ്രഹ്മത്തെ അറിയുന്നത്‌ അയാള്‍ 
ര്രഹ്മം തന്നെയായിത്തീരുന്നു. അയാളുടെ കുലത്തില്‍ ബ്രഹ്മത്തെ 
അറിയാത്തവന്‍ ഉണ്ടാകുന്നില്ല. പ്രഹ്മജ്ഞാനി ശോകത്തെയും, 
പാപത്തെയും തരണം ചെയ്യുന്നു. അയാള്‍ തന്റെ ഹൃദയത്തിലെ 
അജ്ഞാനഗ്രന്ഥികളില്‍ നിന്ന്‌ മുക്തനായി അമൃതനായിത്തീരുന്നു. 


തദേതദ്ൃചാഭ്യുക്തം 
ക്രിയാവന്തഃ ശ്രോത്രിയാ ബ്രഹ്മനിഷ്ഠാഃ 
സ്വയം ജുഹ്വത ഏകര്‍ഷിം ശ്രദ്ധയന്തഃ 
തേഷാമേവൈതാം ബ്രഹ്മവിദ്യാം വദേത 
ശിരോദ്രതം വിധിവദ്‌ യൈസ്തു ചീര്‍ണം 10 


ഈ ജ്ഞാനത്തെ ഉപദേശിക്കുന്നതിനുള്ള നിയമം ഈ ജ്ഗ്വേദ 
മ്ര്ത്രത്തില്‍ വര്‍ണ്ണിക്കപ്പെട്ടിട്ടുണ്ട്‌. “വേദോക്തമായ കര്‍മ്മങ്ങള്‍ 
ചെയ്യുന്നവരും, ശ്രോത്രിയന്മാരും, (്രഹ്മനിഷ്ഠന്മാരുമായ 
ആരാണോ ശ്രദ്ധയോടുകൂടി ഏകര്‍ഷി എന്നു പേരുള്ള അഗ്നി 
യില്‍ സ്വയം ആഹുതിചെയ്യുകയും, (അഥര്‍വവേദോക്തമായു 
ശിരോരധ്രതം യഥാവിധി അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളത്‌ 
അവര്‍ക്ക്‌ മാത്രമാണ്‌ ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കാവു.* 


(പ്രശ്നോപനിഷത്ത്‌ 2.2-ല്‍ ഏകര്‍ഷി എന്ന പദം കൊണ്ട്‌ പ്രാണ 


നെയാണ്‌ നിര്‍ദ്ദേശിച്ചിട്ടുള്ളത്‌. പ്രാണനെ ആഹുതിചെയ്ത്‌ 
അനുഷ്ഠിക്കുന്ന പ്രാണാഗ്നിഹോത്രത്തെയാണ്‌ ഈ മന്ത്രത്തില്‍ 


32 


മുണ്ഡകോപനിഷത്‌ 


“ഏകര്‍ഷി എന്നു പേരുള്ള അഗ്നിയില്‍ സ്വയം ആഹുതിചെയ്യുക്‌ 
എന്നതുകൊണ്ട്‌ ഉദ്ദേശിച്ചിരിക്കുന്നതി). 


തദേതത്‌ സത്യമൃഷിരംഗിരാഃ 
പുരോവാച നൈതദചീര്‍ണ്രവരതോധീതേ 
നമഃ പരമജുഷിഭദ്യാ നമഃ പരമജുഷിഭ്യഃ 11 


ഈ സത്യമാണ്‌ അംഗിരസ്സ്‌ മഹര്‍ഷി പണ്ട്‌ ഉപദേസിച്ചിട്ടുള്ളത്‌. 
വ്രതമാചരിക്കാത്തവന്‍ ഇതിനെ പഠിക്കരുത്‌. ശ്രേഷ്ഠന്മാരായ ജൂഷി 
മാര്‍ക്ക്‌ നമസ്കാരം. ശ്രേഷ്ഠന്മാരായ ജൂഷിമാര്‍ക്ക്‌ നമസ്കാരം. 


(യഥാവിധി ബ്രതമനുഷ്ഠിക്കാത്തവര്‍ ഈ വിദ്യ പഠിച്ചാലും 
അവര്‍ക്ക്‌ ബ്രഹ്മവിദ്ൃയയുടെ ഫലമായ ജ്ഞാനം ലഭിക്കുകയില്ലെന്നു 
താത്പര്യം). 


ഇതി മുണ്ഡകോപനിഷദി തൃതീയമുണ്ഡകേ ദ്വിതീയഃ ഖണ്ഡഃ 
മുണ്ഡകോപനിഷത്തിലെ മൂന്നാം മുണ്ഡകത്തിലെ രണ്ടാം ഖണ്ഡം സമാപിച്ചു. 


ഇതൃഥര്‍വവേദീയ മുണ്ഡകോപനിഷത്സമാപ്താ 
അഥര്‍വവേദത്തിലെ മുണ്ഡകോപനിഷത്തു സമാപിച്ചു. 


33 


മുണ്ഡകോപനിഷത്‌ 


ഓം ഭഗ്രം കര്‍ണേഭിഃ ശ്രുണുയാമ ദേവാ 
ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ 
സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനുഭിര്‍ 
വ്ൃയശേമ ദേവഹിതം യദായുഃ 


സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ 
സ്വസ്തി നഃ പുഷാ വിശ്വവേദാഃ 
സ്വസ്തി നസ്താര്‍ക്ഷ്യോ അരിഷ്ടനേമിഃ 
സ്വസ്തി നോ ബ്ൃഹസ്പതിര്‍ദധാതു 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


അല്ലയോ ദേവന്മാരേ! ഞങ്ങള്‍ ചെവികളിലൂടെ നല്ലതു കേള്‍ക്കട്ടെ. 
യജ്ഞം ചെയ്യുന്നവരായ ഞങ്ങള്‍ കണ്ണുകള്‍ കൊണ്ട്‌ നല്ലതു 
കാണട്ടെ. ഉറച്ച അവയവങ്ങളോടെയും ശരീരങ്ങളോടെയും 
ഞങ്ങള്‍ ദേവന്മാര്‍ക്ക്‌ ഹിതമായതു ചെയ്തും, സ്തുതിച്ചും 
ആയുഷ്കാലം മുഴുവന്‍ കഴിയട്ടെ. മഹായശസ്ധിയായ ഇന്ദ്രനും, 
സര്‍വജ്ഞനായ പുഷാവും, ക്ലേശങ്ങളില്‍ നിന്ന്‌ രക്ഷിക്കുന്ന 
താര്‍ക്ഷ്യനും, ബൃഹസ്പതിയും ഞങ്ങള്‍ക്ക്‌ നന്മ വരുത്തട്ടെ. 
ത്രിവിധശാന്തി ഞങ്ങള്‍ക്കുണ്ടാകട്ടെ 


34. 


